Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/ 12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


GOVERNN 


ൾ 


കേരള 


ള സർക്ക 


ഒാർ 


NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


29th May 2012 
| 2012 മേയ് 29 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
വാല്യം 57 


്യ 


വ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


8th Jyaishta 1934 
1934 ജ്യേഷ്ഠം 8 


PART III 
Commissionerate of Land Revenue 

PATHANAMTHITTA DISTRICT 


ലേല പരസ്യം 


നമ്പർ ബി4 - 3999 / 2011. 


2012 മേയ് 3. 


ലേല പരസ്യം 


( 1) 


നമ്പർ ബി1- 2462 / 2011 . 


2012 ഏപ്രിൽ 25. 


അടൂർ താലൂക്കിൽ, പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 07 - ൽ റീസർവെ 283/ 2006 - ൽപ്പെട്ട സർക്കാർ പുറമ്പോക്കിൽ 
നിന്നിരുന്നതും കടപുഴകി വീണതും 6 കഷണങ്ങളാക്കിമുറിച്ചു 
മാറ്റിയതുമായ 1 മൂട്അക്കേഷ്യാമരം ലേലം ചെയ്ത് കൊണ്ടുപോ 
കു ന്ന തിനുള്ള അവകാശം 28- 6 - 2012 -ാം തീയതി പകൽ 
11 മണിക്ക് പന്തളം തെക്കേക്കര വില്ലേജ് ഓഫീസിൽ വച്ച് 
അടിയിൽ ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥനോ, ചുമതലപ്പെടുത്തുന്ന 
മറ്റാരെങ്കിലുമോപരസ്യമായി ലേലംചെയ്തു കൊടുക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കണമെന്നുള്ളവർ - 1,200 നിരതദ്രവ്യം 
കെട്ടിവെയ്ക്കേണ്ടതും ടി സ്ഥലത്തും സമയത്തും ലേലത്തിൽ പങ്കു 
കൊള്ളണ്ടതുമാണ്. ലേലത്തിൽ ഏറ്റവും കൂടുതൽതുകയ്ക്ക് 
വിളി കേൾക്കുന്നയാളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതും 
അന്നുതന്നെ നിര തദവ്യം ഒഴിച്ചുള്ള തുകയും വിൽപന 
നികുതിയും അടച്ച് രസീത് വാങ്ങേ ണ്ട തു മാ ണ് . ലേലം 
അംഗീകരിക്കുന്നമുറയ്ക്ക് സർക്കാരിനോ അയൽവാസികൾക്കോ 
നാശ നഷ്ടം ഉണ്ടാകാത്ത വിധ ത്തിൽ ടി തടി ഉത്തരവ് 
കൊടുക്കുന്ന തീയതി മുതൽ ഏഴ് ദിവസത്തിനകം ലേലം 
കൊണ്ടയാൾ സ്വന്തം ചെലവിൽ മാറ്റിക്കൊണ്ടുപോകേണ്ടതാണ്. 
ലേലത്തിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാതിരിക്കുകയോ, 
ആവശ്യമായ മത്സരം ഇല്ലാതിരിക്കുകയോചെയ്താൽ ലേലം മാറ്റി 
വയ്ക്കുന്നതിനുള്ളഅധികാരം ലേലം നടത്തുന്നഉദ്യോഗസ്ഥന് 
ഉണ്ടായിരിക്കുന്നതാണ്. ലേലത്തിന്റെമറ്റ് വ്യവസ്ഥകൾ സർക്കാർ 
ലേല വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും 


അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് തിരുവല്ല 
പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് തിരുവല്ല 
പോലീസ് സ്റ്റേഷൻ പരിസരത്ത്സൂക്ഷിച്ചിരിക്കുന്ന KL - 03 -L -4472 
നമ്പർ പെട്ടിഓട്ടോറിക്ഷ വാഹന ഉടമ പിഴ ഒടുക്കാത്തപക്ഷം 
വാഹനം ചട്ടപ്പടി ലേലം ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ 
കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ടി വാഹനം 20- 6- 2012 - ന് 
ഉച്ചയ്ക്ക്2 മണിക്ക് തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ തിരു വല്ല 
പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വച്ച് പരസ്യമായി ലേലം 
ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ 
- 2,300 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടു ക്കേ 
ണ്ട താ ണ് . ഏറ്റ വും കൂടു തൽ തുകയ്ക്ക് ലേലം 
വിളികേൾക്കുന്ന ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതാണ്. ലേലത്തുകയും വിൽപന നികുതിയും ഉൾപ്പെടെ 
മുഴുവൻ തുകയും അപ്പോൾതന്നെ ഒടുക്കുവരുത്തേണ്ടതുമാണ്. 
ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വാഹനം 
പസ്തുത സ്ഥല ത്തു നിന്നും നീക്കം ചെയ്യേ ണ്ട താ ണ്. 
സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച എല്ലാ നിബന്ധ 
നകളും ഈ ലേലത്തിനും ബാധകമാണ്. 


( ഒപ്പ്) 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, അടൂർ. 


റവന്യൂ ഡിവിഷണൽഓഫീസർ. 


നമ്പർ ബി1 - 4284 / 2011. 


2012 ഏപ്രിൽ 25. 


അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് പുളിക്കീഴ് 
പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത്പുളിക്കീഴ് 
പോലീസ് സ്റ്റേഷൻ പരി സ ര ത്ത് സൂക്ഷിച്ചി രി ക്കുന്ന 
KL - 60B -5346 നമ്പർ ടിപ്പർ ലോറി വാഹന ഉടമ പിഴ ഒടുക്കാത്ത 
പക്ഷം ലേലം ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ 
ഉത്തരവായിട്ടുള്ളതാണ്. ആയതുപകാരം ടി വാഹനം 20 -6 -2012 -ാം 
തീയതിയിൽ പകൽ 11 മണിക്ക് തിരുവല്ല റവന്യൂ ഡിവിഷണൽ 
ഓഫീസറുടെയോഅദ്ദേഹം ചുമതലപ്പെടുത്തുന്നഉദ്യോഗസ്ഥനോ 
പുളിക്കീഴ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വച്ച് പരസ്യമായി 
ലേലം ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹി 
ക്കു ന്ന വർ - 80 ,000 നിരതദവ്യം കെട്ടിവച്ച് ലേല ത്തിൽ 
പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളി 
കേൾക്കുന്ന ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ലേലത്തുകയും വിൽപന നികുതിയും ഉൾപ്പെടെ 
മുഴുവൻതുകയും അപ്പോൾതന്നെ ഒടുക്കുവരുത്തേണ്ടതുമാണ്. 
ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം 
വാഹനം പ്രസ്തുത സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 
സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച എല്ലാ നിബന്ധ 
നകളും ഈ ലേലത്തിനും ബാധകമാണ്. 


- (3) 


നമ്പർ ബി1- 3505 / 2010. 


| 2012 മേയ് 7 . 


അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് കോയിപ്രം 
പോലീസ് സബ്ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് കോയിപ്രം 
പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചുവരുന്ന KEK- 1679 27 
നമ്പർ മിനി ലോറി വാഹനം ലേലം ചെയ്യുന്നതിന്പത്തനംതിട്ട 
ജില്ലാ കളക്ടർ ഉത്ത ര വാ യിട്ടു ള്ള താ ണ്. ടി വാഹനം 
28- 6 - 2012 - ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവല്ല റവന്യൂ ഡിവിഷണൽ 
ഓഫീസറുടേയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗ 
സ്ഥരുടേയോ സാന്നിദ്ധ്യത്തിൽ കോയിപ്രം പോലീസ് സ്റ്റേഷൻ 
പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്ത്വിൽക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ - 3,600 നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽപങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ 
തുകയ്ക്ക് ലേലം വിളി കേൾക്കുന്ന ആളിന്റെ പേർക്ക് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലത്തുകയും വിൽപ്പന 
നികുതിയും ഉൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾ തന്നെ 
ഒടുക്കുവരുത്തേണ്ടതുമാണ്. ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 
15 ദിവസത്തിനകം വാഹനം പ്രസ്തുത സ്ഥലത്തുനിന്നും നീക്കം 
ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച 
നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമാണ്. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, തിരുവല്ല . 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽഓഫീസർ. 


